Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV(N )/ 12/2009 - 2011 


ERNMENT 


ം 


ന 


മാർ 
OF KERA 


KERALA 


41 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


23rd February 2010 
2010 ഫെബ്രുവരി 23 

4 Phalguna 1931 
1931 ഫാൽഗുനം 4 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


PART III 
Police Department 


ലേലപ്പരസ്യം 

സൂപ്രണ്ട്, കണ്ണൂർ എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറം 450 രൂപയ്ക്ക് ( നികുതികളടക്കം) കണ്ണൂർ ജില്ലാ 
നമ്പർ ജി2 ( എ )15652 / 07 സി . 

2010 ഫെബ്രുവരി 3. 

- പോലീസ്ഓഫീസിൽ നിന്നും പ്രവൃത്തിദിവസങ്ങളിൽ ലഭിക്കു 
കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ താലൂക്ക്, കണ്ണൂർ വില്ലേജിൽ ന്നതാണ്. ഈ തുക യാതൊരു കാരണവശാലും മടക്കിക്കൊടു 
സി. ഇ . 924 -ാം നമ്പർ പ്രകാരമുള്ള കണ്ണൂർ ജില്ലാ പോലീസ് ക്കുന്നതല്ല . ഫോറം 25-2 -2010 - ന് ഉച്ചയ്ക്ക് 12 മണി വരെ ലഭിക്കു 
സൂപ്രണ്ടിന്റെ ഉടമസ്ഥതയിലുള്ള “ പോലീസ് ക്ലബ് ആയി ന്നതാണ്. ദർഘാസ് സ്ഥിരീകരിക്കുന്ന അവസാന തീയതി 25 - 2 
പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പഴയ കെട്ടിടം കാലപ്പഴക്കത്താൽ - 2010 വൈകുന്നേരം 5 മണിവരെയാണ്. ചെക്ക് ഡാറ്റ്/ പോസ്റ്റൽ 
നശിച്ചു പോയതിനാൽ പുതുതായി നിർമ്മിക്കുന്ന തി നായി ഓർഡർ/ പോസ്റ്റേജ് സ്റ്റാമ്പ്എന്നിവ ഫോറത്തിന്റെ വിലയായി സ്വീക 
ഇപ്പോഴുള്ള അവസ്ഥയിൽ പൊളിച്ചുകൊണ്ടുപോകുന്നതിനുള്ള 

രിക്കുന്നതല്ല. ദർഘാസുകൾ നിരതദ്രവ്യം അടച്ചതിന്റെ രശീതി 
അവകാശം 2010 മാർച്ച് മാസം ഒന്നാം തീയതി ( 1- 3 - 2010 ) - സഹിതം ( ജില്ലാ പോലീസ്ഓഫീസ്കാഷ്യർ വശം) സമർപ്പിക്കേ 
തിങ്ക ളാഴ്ച പകൽ 11 മണിക്ക് പോലീസ് ക്ലബിൽ വച്ച് 

- ണ്ടതാണ്. 
ജില്ലാ പോലീസ് സൂപ്രണ്ടോഅദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 

- പരസ്യ ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ ഉടമസ്ഥരുടെ 
ഉദ്യോഗസ്ഥനോപരസ്യ ലേലം/ ദർഘാസ് വഴി നൽകുന്നതാണ്. 

-- സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ 

ഏതിനാണോ കൂടുതൽതുകയുള്ളത് പ്രസ്തുത വ്യക്തിക്ക് ലേലം 
ലേലത്തിൽപങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിന് 

താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതുമാണ്. ലേലം 
മുമ്പ്നിരതദ്രവ്യമായ 1,500 രൂപ ജില്ലാ പോലീസ്ഓഫീസ്കാഷ്യർ 

കൊണ്ടയാൾ ലേല സംഖ്യയുടെ പകുതി നിരതദ്രവ്യം കഴിച്ച് 
വശം അടച്ച് രശീതി വാങ്ങി കൃത്യസമയത്ത് ലേലസ്ഥലത്ത് 

അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ ലേലം 
ഹാജരാകേണ്ടതാണ്. 

സ്ഥിരപ്പെടുത്തിഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം വിൽപ്പന 
-- ദർഘാസ് സമർപ്പിക്കുവാൻ താൽപര്യമുള്ളവർ നിശ്ചിത നികുതി, വാറ്റ് ഉൾപ്പെടെ അടയ്ക്കേണ്ടതും കെട്ടിടം സ്വന്തം 
ഫോറത്തിലുള്ളമുദ്രവച്ച കവറുകളിൽ ദർഘാസ് സമർപ്പിക്കേണ്ട ചെലവിലും ഉത്തരവാദിത്വത്തിലും ഒരു മാസത്തിനുള്ളിൽ 
താണ്. കവറിനു പുറത്ത് “ പോലീസ് ക്ലബ് പൊളിച്ചുകൊണ്ടു - പൊളിച്ചു നീക്കേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം 
പോകുന്നതിനുള്ള ദർഘാസ് എന്നെഴുതി ജില്ലാ പോലീസ് നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം മടക്കി നൽകുന്നതാണ്. 


23rd FEB . 2010). 


POLICE DEPARTMENT 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ 02/ 24992/ 08 ജി . 


2010 ഫെബ്രുവരി 8. 


ഏതെങ്കിലും കാരണവശാൽ ലേലം കൊണ്ടയാൾ ലേല 
നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ചതുക 
സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും ടി കെട്ടിടം പുനർലേലം 
ചെയ്യുന്നതുമായിരിക്കും. ഇതുമൂലമുണ്ടാകുന്നഎല്ലാ കഷ്ടനഷ്ട 
ങ്ങൾക്കും ടിയാൻ ഉത്തരവാദിയായിരിക്കുന്നതാണ്. പുനർ 
ലേലത്തിൽ അധിക തുക ലഭിക്കുകയാണെങ്കിൽ ആയതിന് ആദ്യ 
ലേലക്കാരന്യാതൊരു അവകാശവുമുണ്ടായിരിക്കുകയുമില്ല . 

പോലീസ് വക ഭൂമി യിലുള്ള പ്രസ്തുത കെട്ടിടം 
ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അനുമതിയോടെ പ്രവൃത്തി 
ദിവസങ്ങളിൽ പരിശോധിക്കാവുന്നതാണ്. 


പോലീസ് വകുപ്പിലെ കെ . എൽ. 14എ / 9013 എന്ന പോലീസ് 
വാഹനത്തിന് “ എം . ബി. എൽ. അഗ്നിവർഷ് എന്ന ഉപകരണം 
ഘടിപ്പിക്കുന്നതിനുവേണ്ടതായ അനുബന്ധ ഘടകങ്ങളുൾപ്പെടെ 
യുള്ള പ്രവർത്തിക്ക് ദർഘാസ്ക്ഷണിക്കുന്നു. 


- യുക്തമെന്ന് തോന്നുന്ന പക്ഷം യാതൊരു കാരണവും 
കാണിക്കാതെ ലേലം/ ദർഘാസ് നിർത്തിവയ്ക്കുന്നതിനും സ്ഥിര 
പ്പെടുത്തുന്നതിനും ജില്ലാ പോലീസ്സൂപ്രണ്ടിന് അധികാരമുണ്ടാ 
യിരിക്കും. 


ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 150 + വാറ്റ്. 
നിരതദ്രവ്യം രൂപ 272. 

ടെണ്ടർ സ്വീകരിക്കുന്നഅവസാന തീയതിയും സമയവും - 
27 - 2 - 2010 വൈകുന്നേരം 5 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതി - 1- 3- 2010. 
ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04994 255461 

കൂടുതൽ വിവ ര ത്തി നായി പ്രവൃത്തി ദിവസങ്ങളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ടെണ്ടറുകൾ അംഗീകരിക്കു 
ന്നതിനും നിരസിക്കുന്നതിനും മാറ്റം വരുത്തുന്നതിനുമുള്ള 
അധികാരം ജില്ലാ പോലീസ്സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


- ലേലം സംബന്ധിച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ 
തീരുമാനം അന്തിമമായിരിക്കും. 


ജില്ലാ പോലീസ്ഓഫീസ്, 
കണ്ണൂർ. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


ജില്ലാ പോലീസ്ഓഫീസ്, 
കാസറഗോഡ്. 


( ഒപ്പ്) 
ജില്ലാ പോലീസ്സൂപ്രണ്ട്. 


നല 


